Kerala Gazette No. 9 dated 3rd March 2009 . 
PART I 


കേരള സർക്കാർ 


നിയമ ( ഇ ) വകുപ്പ് 


സർക്കുലർ 


നമ്പർ 20013 / ഇ . 2/ 08 / നിയമം. 


തിരുവനന്തപുരം, തീയതി, 2009 ജനുവരി 27. 


വിഷയം: - നിയമ വകുപ്പ്- 2008 - ലെ കേരള വിവാ ഹ ങ്ങൾ രജിസ്റ്റർ ചെയ്യൽ 

( പൊ തു ) ചട്ടങ്ങൾ - വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് സംബന്ധിച്ച 
നിർദ്ദേശം പുറപ്പെടുവിക്കുന്നു. 


സൂചന: - പഞ്ചായത്ത്ഡയറക്ടറുടെ23 -9 -2008 - ലെ ബി1- 23267 / 08 -ാം നമ്പർ കത്ത്. 


2 0 08 - ലെ കേരള വിവാ ഹ ങ്ങ ൾ രജി സ്റ്റർ ചെയ്യൽ ( പാ തു ) ചട്ട ങ്ങ ൾ 
പകാരം വിവാഹം രജി സ്റ്റർ ചെയ്യു ന്ന തിന് ഹാജ രാ ക്കേണ്ട രേഖ കൾ 
സംബന്ധിച്ച് കൂടുതൽ വ്യക്തത ആവ ശ്യ മാ ണെന്ന് സർക്കാർ കരുതുന്ന 
തിനാൽ താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു : 


മതാചാരപ്രകാരമുള്ള വിവാഹങ്ങൾ സംബന്ധിച്ച് മതാധികാരസ്ഥാനം നൽകുന്ന 
സാക്ഷ്യ പത്രം തെളി വാ കു ന്ന താ ണെന്ന് ചട്ട ത്തിൽ വ്യവസ്ഥ 
ചെയ്തിട്ടു ള്ള ത നു സ രിച്ച് ഇപ കാ രമുള്ള സാക്ഷ്യ പത്രം രജി സ് ടാർക്ക് 
ആ വ ശ്യ പ്പെ ടാ വു ന്ന താ ണ് . എ ന്നാൽ സാക്ഷ്യ പത്രം ലഭ്യ മ ല്ലെ ങ്കിൽ മറ്റ് 
തെളി വു ക ളുടെ അടിസ്ഥാ ന ത്തിൽ തുടർ നടപടി സ്വീക രി ക്കേ ണ്ട താ ണ് . 
അതുപോലെ, 45 ദിവസത്തിനകം റിപ്പോർട്ട് ചെയ്യാത്ത വിവാഹങ്ങളുടെ കാര്യത്തിൽ 
പാർല മെ ന്റ് അംഗം/ നിയ മ സ ഭാംഗം/ ഗസറ്റഡ് ഓഫീസർ, തദ്ദേ ശ 
സ്വയം ഭരണ സ് ഥാ പ ന ങ്ങ ളിലെ അംഗം ഇവ രിൽ ആരു ടെ യെ ങ്കിലും 
ഡിക്ലറേഷൻ സ്വീകരിക്കേണ്ടതാണ്. 


G. 114 ( a)/ 2009 /DTP. 


മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ എല്ലാ വിവാഹ ( പൊതു ) രജിസ്ട്രാർമാരും കർശന 
മായി പാലിക്കേണ്ടതാണ്. 


പി . എസ്. ഗോപിനാഥൻ, 
നിയമവകുപ്പ് സെക്രട്ടറി. 


ന ഗ ര കാര്യ ഡ യ റ ക് ടർ ( എല്ലാ തദ്ദേശ രജി സ് ടാർ മാർക്കും വിവാഹ 

രജിസ്ട്രാർ ജനറൽമാർക്കും അയച്ചുകൊടുക്കേണ്ടതാണ്). 
പഞ്ചായത്ത് ഡ യ റ ക് ടർ ( എല്ലാ തദ്ദേശ രജി സ് ടാർമാർക്കും വിവാഹ 

രജിസ്ട്രാർ ജനറൽമാർക്കും അയച്ചുകൊടുക്കേണ്ടതാണ്). 
ബഹു . മുഖ്യമന്ത്രിയുടെ ഓഫീസ്. 
ബഹു . നിയമ വകുപ്പുമന്ത്രിയുടെ ഓഫീസ്. 
ബഹു . തദ്ദേശ സ്വയംഭരണ വകുപ്പുമന്ത്രിയുടെ ഓഫീസ്. 
ബഹു . തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി. 
സ്റ്റോക്ക് ഫയൽ ഓഫീസ് കോപ്പി. 


